GOVERNMENT 


OF KERALA 


Regn . No. KERBIL /2012 /45073 

dated 5-9-2012 with RNI 


सत्यमेव जयते 


കേരള സർക്കാർ 
Government of Kerala 

220 


Reg . No. KL / TV ( N )/ 634 /2018-20 


സക 


കേരള ഗസററ് 

KERALA GAZETTE 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


PUBLISHED BY AUTHORITY 


2020 നവംബർ 10 
10th November 2020 


വാല്യം 9 


തിരുവനന്തപുരം, 

ചൊവ്വ 


നമ്പർ 


1196 തുലാം 25 
25th Thulam 1196 


44 


Vol . IX 


Thiruvananthapuram , 


No. 


Tuesday 


1942 കാർത്തികം 19 
19th Karthika 1942 


PART III 


Notifications by Heads of Departments 
Commissionerate of Land Revenue 


THIRUVANANTHAPURAM DISTRICT 


വയസ് 


Neyyattinkara Taluk 


1 . 


നാഗൂർക്കണ്ണ് 


ഭർത്താവ് 


60 


പരസ്യം 


2 , 


റംജു , ആർ . 


മകൾ 


35 


ഇവർ മാത്രമാണുള്ളതെന്നും പരേതയുടെ മാതാപിതാക്കൾ 


ജീവിച്ചിരിപ്പില്ലായെന്നും അറിയുന്നതിനാൽ പരേതയുടെ പേരിൽ 


അനന്തരാവകാശ സർട്ടിഫിക്കറ്റ് മുഖേന ലഭിക്കാനുള്ള എല്ലാ 


ആനുകൂല്യങ്ങളും വാങ്ങുന്നതിനുള്ള അവകാശികൾ മേൽ 


( 1) 
നമ്പർ എ5-14974 / 2020 . 

2020 സെപ്റ്റംബർ 11 . 
നെയ്യാറ്റിൻകര താലൂക്കിൽ കുളത്തൂർ വില്ലേ ജിൽ 
പ്ലാമൂ ട്ടു ക്ക ട , നല്ലൂർവ ട്ടം , ചാരാട്ടു കോ ണം , കല്ലു വിള 
മേക്കേവീട്ടിൽ റഷീദാബീവി മരിച്ചുപോയതിനാൽ പരേതയുടെ 
പേരിൽ ചാരോട്ടുകോണം ഐ . ഒ . ബി . - യിൽ സമർപ്പിക്കുന്ന 
തിനും മറ്റാവശ്യങ്ങൾക്കുമായി ഒരു അവകാശ സർട്ടിഫിക്കറ്റ് 
ലഭിക്കണമെന്ന് കാണിച്ച് ടി വീട്ടിൽ നാഗൂർക്കണ്ണ് ബോധിപ്പിച്ച 
അപേക്ഷയിൻമേൽ കുളത്തൂർ വില്ലേജാഫീസർ മുഖേന 
അവകാശ വിചാരണ നടത്തി വന്ന റിക്കാർഡിൻ ഉപകാരം 
ടിയാൾ 12-4-2020 -ൽ മരിച്ചു പോ യ തായും പരേ ത യുടെ 
നിയമാനുസൃത അവകാശികളായി 


പറഞ്ഞവർ മാത്രമാണെന്ന് കാണിച്ച് സർട്ടിഫിക്കറ്റ് കൊടുക്കുന്ന 


തിന് ആർക്കെങ്കിലും ആക്ഷേ പമു ള്ള പക്ഷം അവർ ആ 


വിവരം പരസ്യം ഗസറ്റിൽ പ്രസിദ്ധപ്പെടുത്തി 30 ദിവസത്തിനകം 


നേരിട്ട് ബോധിപ്പിക്കേണ്ടതാണ്. താമസിച്ചും തപാൽവഴിയും 


ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ല . 


Gaz , No. 4412020 / DTP ( CLR ) . 


31 


10th Nov. 2020 ] 


COMMISSIONERATE OF LAND REVENUE 


7834 


( 2 ) 
നമ്പർ എ5-15784 / 2020 . 

2020 ഒക്ടോബർ 5 . 
നെയ്യാറ്റിൻകര താലൂക്കിൽ ചെങ്കൽ വില്ലേ ജിൽ 
ആറ യൂർ പി . ഒ . , കാര യാട് ബംഗ്ലാവ്, മത്തൻപാല , 
ബാബുരാജൻ, ആർ . മരിച്ചുപോയതിനാൽ പരേതന്റെ പേരിൽ 
ല ഭി ക്കാ നു ള്ള 

ആനു കൂ ല്യ ങ്ങ ൾ വാങ്ങ ന്ന തിനും 
മറ്റാവ ശ്യ ങ്ങ ൾ ക്കുമായി ഒരു അവകാശ സർട്ടി ഫിക്കറ്റ് 
ലഭി ക്ക ണ മെന്ന് കാണിച്ച് ടി വീട്ടിൽ ഷീല , എം . ഡി . 
ബോധിപ്പിച്ച അപേക്ഷയിൻ മേൽ ചെങ്കൽ വില്ലേജാഫീസർ 
മുഖേന അവകാശ വിചാരണ നടത്തിവന്ന റിക്കാർഡിൻ 
പ്രകാരം ടിയാൻ 16-7-2020 - ൽ മരിച്ചുപോയതായും പരേതന്റെ 
നിയമാനുസൃത അവകാശികളായി 

വയസ് 


1 . 


52 


1 . 


ഭാര്യ 


48 


2 . 


30 


2 . 


ഷീല , എം . ഡി . 
നീതു , ബി . എസ് . 
നിത്യ , ബി . എസ് . 


മകൾ 


25 


3 . 


21 


3 . 


21 


4 . 


24 


ഇവർ മാത്രമാണു ള്ളതെന്നും 

പ ര തന്റെ പിതാവ് 
ജീവിച്ചിരിപ്പില്ലായെന്നും മാതാവ് സരസമ്മ ജീവിച്ചിരിപ്പുണ്ടെന്നും 
അറിയു ന്ന തി നാൽ പരേ തന്റെ പേരിൽ അന ന്ത രാ വ കാ ശ 
സർട്ടിഫിക്കറ്റ് മുഖേന ലഭിക്കാനുള്ള എല്ലാ ആനുകൂല്യങ്ങളും 
വാങ്ങു ന്ന തി നുള്ള അവ കാ ശി കൾ 

മേൽപ്പ റ ഞ്ഞ വർ 
മാത്രമാണെന്ന് കാണിച്ച് സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നതിന് 
ആർക്കെങ്കിലും ആക്ഷേപമുള്ള പക്ഷം അവർ ആ വിവരം 
പരസ്യം ഗസറ്റിൽ പ്രസിദ്ധപ്പെടുത്തി 30 ദിവസത്തിനകം 
നേരിട്ട് ബോധിപ്പിക്കേണ്ടതാണ്. താമസിച്ചും തപാൽ വഴിയും 
ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ല . 


( 4 ) 
നമ്പർ എ1-14607 / 2020 . 

2020 ആഗസ്റ്റ് 27 . 
നെയ്യാറ്റിൻകര താലൂക്കിൽ പെരുമ്പഴുതൂർ വില്ലേജിൽ 
നെയ്യാറ്റിൻകര പി . ഒ . , തൊഴുക്കൽ, കിഴക്കേകുന്നുവിള വീട്ടിൽ 
പങ്കജാക്ഷൻ, വി , മരിച്ചു പോയതിനാൽ പരേതന്റെ പേരിൽ 
ലഭിക്കാനുള്ള പെൻഷൻ ആനുകൂല്യങ്ങൾ വാങ്ങുന്നതിനും 
മറ്റാവ ശ്യ ങ്ങ ൾ ക്കുമായി ഒരു അ വ കാശ സർട്ടി ഫിക്കറ്റ് 
ലഭി ക്ക ണ മെന്ന് കാണിച്ച് ടി വീട്ടിൽ അംബിക , എസ് . 
ബോധിപ്പിച്ച അപേക്ഷയിൻമേൽ പെരുമ്പഴുതൂർ വില്ലേജാഫീസർ 
മുഖേന അവകാശ വിചാരണ നടത്തി വന്ന റിക്കാർഡിൻ 
പ്രകാരം ടിയാൻ 23-6-2020 - ൽ മരിച്ചു പോയതായും പരേതന്റെ 
നിയമാനുസൃത അവകാശികളായി 

വയസ് 
അംബിക , എസ് . 

ഭാര്യ 
പിയപങ്കജാക്ഷൻ 

മകൾ 
പിയങ്ക , പി . എ . 
അനൂപ്, പി . 

മകൻ 
ഇവർ മാത്രമാണുള്ളതെന്നും പരേതന്റെ മാതാപിതാക്കൾ 
ജീവിച്ചിരിപ്പില്ലായെന്നും അറിയുന്നതിനാൽ പരേതന്റെ പേരിൽ 
അന ന്ത രാ വ കാ ശ സർട്ടിഫിക്കറ്റ് മുഖേന ലഭിക്കാ നുള്ള 
എല്ലാ ആനുകൂല്യങ്ങളും വാങ്ങുന്നതിനുള്ള അവകാശികൾ 
മേൽപ്പറ ഞ്ഞ വർ മാത്രമാണെന്ന് കാണിച്ച് സർട്ടിഫിക്കറ്റ് 
കൊടു ക്കു ന്ന തിന് ആർക്കെങ്കിലും ആക്ഷേപമുള്ള പക്ഷം 
അവർ ആ വിവരം പരസ്യം ഗസറ്റിൽ പ്രസിദ്ധപ്പെടുത്തി 
30 ദിവ സ ത്തി നകം നേരിട്ട് ബോധിപ്പിക്കേ ണ്ട താ ണ് . 
താമ സിച്ചും തപാൽ വഴിയും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ 
സ്വീകരിക്കുന്നതല്ല . 

( 5 ) 
നമ്പർ എ5-17213 / 2020 . 

2020 ഒക്ടോബർ 8 , 
നെയ്യാറ്റിൻകര താലൂക്കിൽ കാരോട് വില്ലേ ജിൽ 
അയിര പി . ഒ . , കാരോട്, ആതിരയിൽ , ശിവാനന്ദൻ, ആർ . 
മ രിച്ചു പോ യതിനാൽ പരേതന്റെ പേരിൽ ബാങ്കിൽ 
ഹാജരാക്കുന്നതിനും മറ്റാവശ്യങ്ങൾക്കുമായി ഒരു അവകാശ 
സർട്ടിഫിക്കറ്റ് ലഭിക്കണമെന്ന് കാണിച്ച് ടി വീട്ടിൽ ശശിമതി , ഡി . 
ബോധിപ്പിച്ച അപേക്ഷയിൻമേൽ കാരോട് വില്ലേജാഫീസർ 
മുഖേന അവകാശ വിചാരണ നടത്തി വന്ന റിക്കാർഡിൻ 
പ്രകാരം ടിയാൻ 10-6-2020 - ൽ മരിച്ചുപോയതായും പരേതന്റെ 
നിയമാനുസൃത അവകാശികളായി 

വയസ് 


മ 


(3) 
നമ്പർ എ1-14500 / 2020 . 

2020 സെപ്റ്റംബർ 25 , 
നെയ്യാറ്റിൻകര താലൂ ക്കിൽ വിഴിഞ്ഞം വില്ലേജിൽ 
വെങ്ങാനൂർ പി . ഒ . , കിടാരക്കുഴി , ഹരിനാമത്തിൽ ഹരികുമാർ , ആർ . 
മരിച്ചു പോയതിനാൽ പരേതന്റെ പേരിൽ ലഭിക്കാനുള്ള 
പൻ ഷൻ 

ആനു കൂ ല്യ ങ്ങ ൾ വാങ്ങു ന്ന തിനും 
ആവ ശ്യ ങ്ങ ൾക്കുമായി ഒരു അ വ കാശ സർട്ടി ഫിക്കറ്റ് 
ലഭിക്ക ണ മെന്ന് കാണിച്ച് ടി വീട്ടിൽ സിന്ധു , വി . എം . 
ബോധിപ്പിച്ച അപേക്ഷയിൻമേൽ വിഴിഞ്ഞം വില്ലേജാഫീസർ 
മുഖേന അവകാശ വിചാരണ നടത്തി വന്ന റിക്കാർഡിൻ 
പ്രകാരം ടിയാൻ 12-6-2020 - ൽ മരിച്ചുപോയതായും പരേതന്റെ 
നിയമാനുസൃത അവകാശികളായി 

വയസ് 


1 . 


63 


2 . 


33 


50 


3 . 


32 


21 


4 . 


32 


17 


1. സിന്ധു , വി . എം . 

ഭാര്യ 
2. ആദിത്യനാരായണൻ, എച്ച് . എസ് . മകൻ 
3. നിവേദ്യ , എച്ച് . എസ് . 

മകൾ 
ഇവർ മാത്രമാണുള്ളതെന്നും പരേതന്റെ മാതാപിതാക്കൾ 
ജീവിച്ചിരിപ്പില്ലായെന്നും മൈനർസന്താനം ഒന്നാം കക്ഷിയുടെ 
സംരക്ഷ ണ യിലാണെന്നും അറി യു ന്ന തി നാൽ പരേ തന്റെ 
പേരിൽ അന ന്ത രാ വ കാ ശ സർട്ടിഫിക്കറ്റ് മുഖ ന 
ലഭിക്കാനുള്ള എല്ലാ ആനുകൂല്യങ്ങളും വാങ്ങുന്നതിനുള്ള 
അവകാശികൾ മേൽപ്പറഞ്ഞവർ മാത്രമാണെന്ന് കാണിച്ച് 
സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നതിന് ആർക്കെങ്കിലും ആക്ഷേപം 
ഉള്ളപക്ഷം അവർ ആ വിവരം പരസ്യം ഗസറ്റിൽ പ്രസിദ്ധപ്പെടുത്തി 
30 ദിവസത്തിനകം നേരിട്ട് ബോധിപ്പിക്കേണ്ടതാണ്. താമസിച്ചും 
തപാൽ വഴിയും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ല . 


ശശിമതി , ഡി . 

ഭാര്യ 
അഞ്ജന , എസ് . എസ് . മകൾ 
അഖിലേഷ്, എസ് . എസ് . മകൻ 
അഖില , എസ് . എസ് . 

മകൾ 
ഇവർ മാത്രമാണുള്ളതെന്നും പരേതന്റെ മാതാപിതാക്കൾ 
ജീവിച്ചിരിപ്പില്ലായെന്നും അറിയുന്നതിനാൽ പരേതന്റെ പേരിൽ 
അന ന്ത രാവകാശ സർട്ടിഫിക്കറ്റ് മുഖേന ലഭിക്കാനുള്ള 
എല്ലാ ആനുകൂല്യങ്ങളും വാങ്ങുന്നതിനുള്ള അവകാശികൾ 
മേൽപ്പറ ഞ്ഞ വർ മാത്രമാണെന്ന് കാണിച്ച് സർട്ടിഫിക്കറ്റ് 
കൊടു ക്കു ന്ന തിന് ആർക്കെ ങ്കിലും ആക്ഷേപമുള്ള പക്ഷം 
അവർ ആ വിവരം പരസ്യം ഗസറ്റിൽ പ്രസിദ്ധപ്പെടുത്തി 
30 ദി വ സ ത്തി നകം നേരിട്ട് ബോധിപ്പിക്കേ ണ്ട താ ണ് . 
താമ സിച്ചും തപാൽ വഴിയും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ 
സ്വീകരിക്കുന്നതല്ല. 


32 


10th Nov. 2020 ] 


COMMISSIONERATE OF LAND REVENUE 


7835 


നമ്പർ എ1-15925 2020. 

2020 സെപ്റ്റംബർ 29 . 
നെയ്യാറ്റിൻകര താലൂക്കിൽ കൊല്ല യിൽ വില്ലേജിൽ 
ധ ന വ ച പു രം പി . ഒ . , ധനു വച്ച പുരം, ചന്ദ ഭ വ നിൽ 
റ്റി . ശ്രീകുമാരൻ നായർ മരിച്ചു പോയതിനാൽ പരേതന്റെ 
പേരിൽ 

ന ഇൻ ഡ്യ ഇൻഷ്വറൻ സ് കമ്പ നി യിൽ 
ഹാജരാക്കുന്നതിനും മറ്റാവശ്യങ്ങൾക്കുമായി ഒരു അവകാശ 
സർട്ടിഫിക്കറ്റ് ലഭി ക്ക ണ മെന്ന് കാണിച്ച് ടി വീട്ടിൽ 
ഉഷാകുമാരി, ഒ . ബോധിപ്പിച്ച അപേക്ഷയിൻമേൽ കൊല്ലയിൽ 
വില്ലേജാഫീസർ മുഖേന അവകാശ വിചാരണ നടത്തിവന്ന 
റിക്കാർ ഡിൻ പ് കാ രം ടിയാൻ 23 - 6 - 2020 - ൽ മരി ച്ചു 
പോയതായും പരേതന്റെ നിയമാനുസൃത അവകാശികളായി 

വയസ് 
ഉഷകുമാരി, ഒ . 

ഭാര്യ 
ശ്രീലാൽ, എസ് . 

മകൻ 
എസ് . ശ്രീദേവ് 


1 . 


62 


1 . 


52 


2 . 


41 


2 . 


24 


3 . 


38 


3 . 


20 


4 . 


36 


ഇവർ മാത്രമാണുള്ളതെന്നും പരേതന്റെ മാതാപിതാക്കൾ 
ജീവിച്ചിരിപ്പില്ലായെന്നും അറിയുന്നതിനാൽ പരേതന്റെ പേരിൽ 
അന ന്ത രാ വ കാശ സർട്ടിഫിക്കറ്റ് മുഖേന ലഭി ക്കാ നുള്ള 
എല്ലാ ആനുകൂല്യങ്ങളും വാങ്ങുന്നതിനുള്ള അവകാശികൾ 
മേൽപ്പറഞ്ഞ വർ മാത്ര മാണെന്ന് കാണിച്ച് സർട്ടിഫിക്കറ്റ് 
കൊടു ക്കു ന്ന തിന് ആർക്കെങ്കിലും ആക്ഷേ പ 

| പമു ള്ള പക്ഷം 
അ വർ ആ വിവരം പരസ്യം ഗസറ്റിൽ പ്രസിദ്ധപ്പെടുത്തി 
30 ദിവ സ ത്തി നക നേരിട്ട് ബോധി പ്പിക്കേ ണ്ട താ ണ് . 
താമ സിച്ചും തപാൽ വഴിയും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ 
സ്വീകരിക്കുന്നതല്ല . 


( 8) 
നമ്പർ എ5-159542020. 

2020 ഒക്ടോബർ 1 . 
നെയ്യാറ്റിൻകര താലൂക്കിൽ കാരോട് വില്ലേ ജിൽ 
പ്ലാമൂട്ടുക്കട പി . ഒ . , കാന്തള്ളൂർ, എൻ . റ്റി . ഭവനിൽ 
നേശമണി, എം . മരിച്ചു പോയതിനാൽ പരേതന്റെ പേരിൽ 
ബാങ്കിൽ ഹാജരാക്കുന്നതിനും മറ്റാവശ്യങ്ങൾക്കുമായി ഒരു 
അവകാശ സർട്ടിഫിക്കറ്റ് ലഭിക്കണമെന്ന് കാണിച്ച് ടി വീട്ടിൽ 
ഷിജു മ ണി , എൻ . റ്റി . ബോധിപ്പിച്ച അപേക്ഷയിൻ മേൽ 
കാരോട് 

വില്ലേജാഫീസർ മുഖേന അവകാശ വിചാ രണ 
നടത്തി വന്ന റിക്കാർഡിൻ പ്രകാരം ടിയാൻ 11-6- 2020 - ൽ 
മരിച്ചു പോ യ തായും പരേ തന്റെ നിയ മാ നു സ്യ ത 
അവകാശികളായി 

വയസ് 
തുളസിബായ്, എം . 

ഭാര്യ 
ഷീബാകിനി, എൻ . ടി . മകൾ 
ഷീജാക്രിസ്റ്റി, എൻ . ടി . 
ഷിജുമണി, എൻ . റ്റി . 

മകൻ 
ഇവർ മാത്രമാണുള്ളതെന്നും പരേതന്റെ മാതാപിതാക്കൾ 
ജീവിച്ചിരിപ്പില്ലാ യെന്നും അറി യു ന്ന തി നാൽ പരേ തന്റെ 
പേരിൽ അനന്തരാവകാശ സർട്ടിഫിക്കറ്റ് മുഖേന ലഭിക്കാനുള്ള 
എല്ലാ ആനുകൂല്യങ്ങളും വാങ്ങുന്നതിനുള്ള അവകാശികൾ 
മേൽപ്പറ ഞ്ഞ വർ മാത്രമാണെന്ന് കാണിച്ച് സർട്ടിഫിക്കറ്റ് 

കൊടു ക്കു ന്ന തിന് ആർക്കെ ങ്കിലും ആക്ഷേപമുള്ള പക്ഷം 
അവർ ആ വിവരം പരസ്യം ഗസറ്റിൽ പ്രസിദ്ധപ്പെടുത്തി 
30 ദിവ സ ത്തി നകം നേരിട്ട് ബോധിപ്പിക്കേ ണ്ട താ ണ് . 
താമ സിച്ചും തപാൽ വഴിയും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ 
സ്വീകരിക്കുന്നതല്ല . 

( 9 ) 
നമ്പർ എ5-17322 / 2020 . 

ഒക്ടോബർ 12 . 
നെയ്യാറ്റിൻകര താലൂക്കിൽ കുള ത്തൂർ വില്ലേജിൽ 
വെങ്കടമ്പ് പി . ഒ . , ഉച്ചക്കട ( വഴി ) , ആരാമം , വറുവേൽ, പി . 
മരിച്ചു പോയതിനാൽ പരേതന്റെ പേരിൽ ലഭിക്കാ നുള്ള 
പെൻഷൻ ആനു കൂ ല്യ ങ്ങൾ വാങ്ങുന്ന തിനും മറ്റാവ ശ്യ 
ങ്ങൾക്കുമായി ഒരു അവകാശ സർട്ടിഫിക്കറ്റ് ലഭിക്കണമെന്ന് 
കാണിച്ച് ടി വീട്ടിൽ സിസി ലി , എൻ . ബോധിപ്പിച്ച 
അപേക്ഷയിൻമേൽ കുളത്തൂർ വില്ലേജാഫീസർ മുഖേന 
അവകാശ വിചാരണ നടത്തിവന്ന റിക്കാർഡിൻ പ്രകാരം 
ടിയാൻ 14-11- 2019 -ൽ മരിച്ചു പോ യ താ യും പരേ ത ന്റെ 
നിയമാനുസൃത അവകാശികളായി 

വയസ് 


2020 


( 7 ) 
നമ്പർ എ1-173881 2020 . 

2020 ഒക്ടോബർ 14 , 
നെയ്യാറ്റിൻകര താലൂക്കിൽ ബാലരാമപുരം വില്ലേജിൽ 
കട്ടച്ചൽക്കുഴി പി . ഒ . , കോട്ടുകാൽകോണം, സെംബവാഗ് - ൽ 
ജയ , കെ . മരിച്ചുപോയതിനാൽ പരേതയുടെ പേരിൽ ബാങ്കിൽ 
ഹാജരാക്കുന്നതിനും മറ്റാവശ്യങ്ങൾക്കുമായി ഒരു അവകാശ 
സർട്ടിഫിക്കറ്റ് ലഭിക്കണമെന്ന് കാണിച്ച് ടി വീട്ടിൽ പി . രാജേന്ദ്രൻ 
ബോധിപ്പിച്ച അപേക്ഷയിൻമേൽ ബാലരാമപുരം വില്ലേജാഫീസർ 
മുഖേന അവകാശ വിചാരണ നടത്തി വന്ന റിക്കാർഡിൻ 
പ്രകാരം ടിയാൾ 10-7-2020 - ൽ മരിച്ചുപോയതായും പരേതയുടെ 
നിയമാനുസൃത അവകാശികളായി 


വയസ് 


1 . 


67 


ഭാര്യ 


1 . 


ഭർത്താവ് 


60 


പി . രാജേന്ദ്രൻ 
കാർത്തിക് ജെ . രാജേന്ദ്രൻ 


സിസിലി , എൻ . 
വിൻസി , വി , എസ് . 


2 . 


മകൾ 


35 


2 . 


മകൻ 


28 


3 . 


ലക്ഷ്മി ജെ . രാജേന്ദ്രൻ 


മകൾ 


25 


ഇവർ മാത്രമാണുള്ളതെന്നും പരേതയുടെ മാതാപിതാക്കൾ 
ജീവിച്ചിരിപ്പില്ലായെന്നും അറി യു ന്ന തി നാൽ പരേതയുടെ 
പേരിൽ അനന്തരാവകാശ സർട്ടിഫിക്കറ്റ് മുഖേന ലഭിക്കാനുള്ള 
എല്ലാ ആനുകൂല്യങ്ങളും വാങ്ങുന്നതിനുള്ള അവകാശികൾ 
മേൽപ്പറഞ്ഞവർ മാത്രമാണെന്ന് കാണിച്ച് സർട്ടിഫിക്കറ്റ് കൊടു 
ക്കു ന്ന തിന് 

ആർക്കെ ങ്കിലും ആ ക്ഷേ പ മു ള്ള പക്ഷം 
അവർ ആ വിവരം പരസ്യം ഗസറ്റിൽ പ്രസിദ്ധപ്പെടുത്തി 
30 ദിവ സ ത്തി നകം നേരിട്ട് ബോധിപ്പിക്കേ ണ്ട താ ണ് . 
താമ സിച്ചും തപാൽ വഴിയും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ 
സ്വീകരിക്കുന്നതല്ല. 


ഇവർ മാത്രമാണുള്ളതെന്നും പരേതന്റെ മാതാപിതാക്കൾ 
ജീവിച്ചിരിപ്പില്ലായെന്നും അറിയുന്നതിനാൽ പരേതന്റെ പേരിൽ 
അന ന്ത രാ വകാശ സർട്ടിഫിക്കറ്റ് മുഖേന ലഭിക്കാനുള്ള 
എല്ലാ ആനുകൂല്യങ്ങളും വാങ്ങുന്നതിനുള്ള അവകാശികൾ 
മേൽപ്പറ ഞ്ഞ വർ മാത്രമാണെന്ന് കാണിച്ച് സർട്ടിഫിക്കറ്റ് 
കൊടു ക്കു ന്ന തിന് ആർക്കെ ങ്കിലും ആക്ഷേപമുള്ള പക്ഷം 
അവർ ആ വിവരം പരസ്യം ഗസറ്റിൽ പ്രസിദ്ധപ്പെടുത്തി 
30 ദിവ സ ത്തി നകം നേരിട്ട് ബോധിപ്പിക്കേ ണ്ട താ ണ് . 
താമ സിച്ചും തപാൽ വഴിയും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ 
സ്വീകരിക്കുന്നതല്ല . 
താലൂക്കാഫീസ്, 

( ഒപ്പ് ) 
നെയ്യാറ്റിൻകര . 

തഹശീൽദാർ. 


33 


